Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. 03). mmid 
KL / TV (N )/634 /2012 - 14 


GOVERN 


..So 


9o. 


09m2 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1st January 2013 
2013 mmojol 1 
11th Pousha 1934 
1934 601940 11 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 11 
നമ്പർ 


Veljo 2 


S 


PART III 
Public Works Department 


RE- TENDER NOTICE 

( e-Government Procurement) 
No . TN (G )-555/2011. 

14th December 2012 . 
Competitive tenders are invited on behalf of the 
Governor of Kerala by the Superintending Engineer, NH 
South Circle , Thiruvananthapuram from Contractors or 
Firms having A or B class registration in State Public 
Works Department or having equivalent registration in 
CPWD /Railways . All bid /tender documents are to be 
submitted online on or before 4 - 1- 2013 , 4 p . m . A bid 
submission fee of 7 ,600 shall be remitted in the form of 
DD in favour of Superintending Engineer, NH South Circle , 
Thiruvananthapuram payable at Thiruvananthapuram . The 
scanned copies of EMD, cost of tender documents/bid 
submission fee , Experience Certificate , Registration 
Certificate duly attested by a Gazetted Officer , Preliminary 
Agreement and EMD Exemption Certificate (if any) shall be 
submitted online and hard copy of the same shall be 
submitted to this office on or before the prescribed date 
and time of opening. 

Tender Number and Name of Work with Estimate 
PAC — 5 /SENH /SC / 2012 - 13 — MC Road — Kesavadasapuram 
to Mannanthala Reach III , IV , V — Additional works 

48 ,44 ,695 . 


Nature of works — Construction of approaches and 
access to the adjacent plots. 

EMD — 50,000 . 

Cost of tender documents /Bid submission fee — 7 ,600 
( including Taxes). 

Tender documents can be downloaded from the website 
www .etenders.kerala.gov. in from 20 - 12 -2012 . 

Last date and time of receipt of tender by online 
mode - 4 - 1 - 2013 , 4 p . m . 

Date, time and place of opening — 7 - 1- 2013 , 11 a.m ., 
Office of the Superintending Engineer, NH South Circle , 
Thiruvananthapuram . 

Time of completion — 3 months. 

Subsequent Corrigendum /Addendum if required shall 
only be available in website indicated above. If the 
technical bid opening date happens to be a holiday due to 
any valid reasons the tender opening will be done on the 
next working day at the same place and time. While 
downloading the datas Public Works Department will not 
be responsible for any missing datas uploaded by the 
bidders . All the conditions prevailing in this department 
regarding tender are applicable to this tender also . Further 
details , if required can be had from this office during 
working hours. 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


കേരള ഗവർണ്ണർക്കു വേണ്ടിസൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ദേശീയ പാത , തിരുവനന്തപുരം താഴെ വിവരിച്ചിരിക്കുന്ന 
പ്രവൃത്തിക്ക് മത്സരസ്വഭാവത്തിലുള്ള ദർഘാസുകൾ 4 - 1- 2013 
വൈകുന്നേരം 4 മണിക്ക് മുൻപായി ലഭിക്കത്തക്ക വിധം 
സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിലെ A , B ക്ലാസ്സ് കരാറുകാർ 
സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, റെയിൽവേ 
എന്നിവയിലെ തുല്യ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ള കരാറുകാർ, 
സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും പ്രവർത്തി ഏറ്റെടുത്തു 
നടത്തുന്നതിന് ഓൺലൈനായി ക്ഷണിക്കുന്നു . ദർഘാസ് 
സമർപ്പിക്കുന്നതിനുള്ള ഫീസ് നിരക്കായ 7, 600 തുകയ്ക്കുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ദേശീയപാത , 
ദക്ഷിണ മേഖ ല , തിരു വ ന ത പ രം എന്ന പേരിൽ 
തിരുവനന്തപുരത്ത് മാറത്തക്കവിധത്തിൽ എടുക്കേണ്ടതാണ്. 
തുടർന്ന് നിരതദ്രവ്യം, പ്രമാണത്തിന്റെ വില , ഗസറ്റഡ് ഓഫീസർ 
സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രിലിമിനറി 
എഗ്രിമെന്റ്, നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ 
അതും സ്കാൻ ചെയ്ത്ഓൺലൈനിൽ സമർപ്പിക്കുന്നതിനോ 
ടൊപ്പം ദർഘാസുകൾ തുറക്കുന്നതിനുമുൻപ് ഈ ഓഫീസിൽ 
എത്തിച്ചി രി ക്കേ ണ്ട തു മാ ണ് . അ ല്ലാ ത്ത പക്ഷം പ്രസ് ത 
ദർഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . നിശ്ച യി ക്ക പ്പെട്ട 
സമ യ ത്തിനു ശേഷം ഓൺ ലൈൻ ദ ർ ഘാ സു കൾ 
സ്വീകരിക്കപ്പെടുകയില്ല . 

ദർഘാസ് നമ്പരും പവ്യ ത്തി യുടെ പേരും അ ട ങ്കൽ 
തു ക യും - 5 / SENH/ SC/ 2 01 2 -13 - എ . സി . റോഡ് - 
കേശവദാസപുരം മുതൽ മണ്ണന്തല വരെയുള്ള നാലുവരിപ്പാത 
III , IV, V വരെയുള്ള ഭാഗങ്ങളിലെ അനുബന്ധ പ്രവൃത്തികൾ - 
48, 44, 695. 


PRE -QUALIFICATION TENDER NOTICES 

(1 ) 
No. DB 124564/12. 

- 10th December 2012. 
The tender for pre-qualification and execution of the 
following work is invited by the undersigned from 
financially sound and well experienced Registered ‘ A ’ 
Class Contractors / Firms of Kerala Public Works 
Department/ Irrigation who have successfully completed 
at least one similar work costing more than 40 % (Forty 
percentage) of the Estimate P. A . C . of work during the 
last five years . All bid / tender documents are to be 
submitted online only and no manual submission of the 
same shall be entertained . A bid submission fee of 
| 26 ,000 shall be remitted in the form of D .D . in favour 
of Superintending Engineer, Roads and Bridges, South 
Circle, Thiruvananthapuram payable at Thiruvananthapuram . 
The scanned copies of EMD , cost of tender documents/ 
bid submission fee , Registration Certificate duly attested 
by the Superintending Engineer/Executive Engineer, PWD, 
Kerala , Preliminary Agreement, Bid Capacity Certificate and 
EMD Exemption Certificate ( if any) shall be submitted 
online and subsequently in a separate cover physically on 
or before the prescribed date and time of opening, 
otherwise such tenders will be rejected . 


Tender No. - P. Q . 17/ SESC/2012 -13. 


| Name of Work - NABARD RIDF - XVIII 
Improvements to Monippalli Panniyamattom Urumboli 
Kappilikunnu Puthenpura Vadayar Poothakuzhi road 
ch. 0 / 00 to 4/ 700 km . 


Estimate P. A . C . - 


840 lakh . 


Nature of Work - Construction of retaining wall , 
CC Drain , Construction of Culvert, Surfacing Work . 


E . M .D . - 21,00,000 . 


Cost of tender documents - 


26, 250 (including Tax ) 


നിരതദ്രവ്യം - 50, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില 7,600 ( നികുതിയുൾപ്പെടെ). 

ദർഘാസ് ഫോറം www.etenders.kerala . gov.in എന്ന 
വെബ്സൈറ്റിൽ നിന്നും 20 - 12 - 2012 മുതൽ ഡൗൺലോഡ് 
ചെയ്യാവുന്നതാണ്. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 4- 1- 2013, 4 മണി. 

കാലാവധി 3 മാസം. 

ദർഘാസ്തുറക്കുന്ന ദിവസവും സമയവും സ്ഥലവും 
7 -1- 2013, 11 മണി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, 
നാഷണൽ ഹൈവേ സൗത്ത് സർക്കിൾ, തിരുവനന്തപുരം. 

-- തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കൽ ഉള്ളപക്ഷം അവ മേൽ 
സൂചിപ്പിച്ച വെബ്സൈറ്റിൽ മാത്രമേ ലഭ്യമാ വു ക യു ള്ളു . 
എന്തെ ങ്കിലും കാര ണ വ ശാൽ ദർഘാസ് സ്വീക രി ക്കുന്ന 
അവസാന തീയതി അവധി പ്രഖ്യാപിക്കുക യാ ണെ ങ്കിൽ 
അടുത്ത പ്രവൃ ത്തി ദിവസം മുൻ നിശ്ചയിച്ച സ്ഥല ത്തും 
സമയത്തും ദർഘാസ് തുറക്കുന്നതാണ്. കരാറുകാർ രേഖകൾ 
അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ചവരുത്തുകയും ദർഘാസ് 
തുറ ക്കു ന്ന തി നോട നു ബന്ധിച്ച് രേഖകൾ ഡൗൺലോഡ് 
ചെയ്യുമ്പോൾ അവ ലഭ്യമാകാതെ വരികയും ചെയ്താൽ 
പൊതു മ രാ മത്ത് വകുപ്പ് ഉത്ത ര വാദിയാകു ന്ന ത ല്ല . 
പൊതുമരാമത്ത് വകുപ്പുതല ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് 
അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ മേൽ ഓഫീസിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


Tender documents can be downloaded from PWD 
Website : www.etenders.kerala. gov. in 

Last date and time of receipt of tender 
7-1-2013, 4 p . m . 


Date and time of opening of tender — 9 - 1 - 2013 , 
| 12 Noon . 


Time of completion — 12 months. 


All the conditions prevailing in this department 
regarding tender pre -qualification are applicable to this 
tender also . Further details, if required can be had from 
this office during working hours. 


Office of the Superintending 
Engineer, 
N . H . South Circle, 
Thiruvananthapuram . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
നിരത്തുകളും പാലങ്ങളും ദക്ഷിണമേഖല, തിരുവനന്തപുരം 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തിക്ക് 
പരി ച യ സ മ്പ ന്നരും സാമ്പത്തികശേ ഷി യു ള്ള വരും ഈ 
പ്രവൃത്തിയുടെ 40 %- ൽ കുറയാത്ത തുകയ്ക്കുള്ളസമാനമായ 


( Sd.) 
Superintending Engineer. 


1st JAN . 2013 ] 


PUBLIC WORKS DEPARTMENT 


ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷ scanned copies of EMD , cost of tender documents/Bid 

ത്തി നകം ചെയ്തു തീർത്തിട്ടുള്ളവരുമായ “ എ ക്ലാസ് submission fee , Registration Certificate duly attested by 
കരാറുകാരിൽ നിന്നും സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും the Superintending Engineer/Executive Engineer, PWD , 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്ത് നടത്തുന്ന Kerala, Preliminary Agreement, Bid Capacity Certificate and 
തിനുമായുള്ള ദർഘാസുകൾ ഓൺലൈനായി ക്ഷണിക്കുന്നു . EMD Exemption Certificate (if any ) shall be submitted 

ഷെഡ്യൂളിന്റെ വിലയുടെതുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് on -line and subsequently in a separate cover physically 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ആർ. & ബി ., ദക്ഷിണമേഖല , on or before the prescribed date and time of opening, 
തിരുവനന്തപുരം എന്ന പേരിൽ എടുക്കേണ്ടതാണ്. തുടർന്ന് otherwise such tenders will be rejected . 
നിരതദ്രവ്യം, ദർഘാസ് പ്രമാണങ്ങളുടെ വില , സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ 

Tender No . - P. Q . 18/ SESC/2012 -13 . 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രിലിമിനറി എഗ്രിമെന്റ്, പരിചയ 

Name of work — NABARD RIDF — XVIII 
സർട്ടിഫിക്കറ്റ്, നിര്ദ വ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ് 

Improvements to Chemboor road by providing 50mm BM & 
ഉണ്ടെങ്കിൽ അതും സ്കാൻ ചെയ്ത് ഓൺ ലൈനിൽ 

25mm BC between km. 5 /000 to 10/ 400. 
സമർപ്പിക്കുന്നതോടൊപ്പം ദർഘാസുകൾ തുറക്കുന്നതിനു 
മുമ്പ് ഈ ഓഫീസിൽ തപാൽ/ കൊറിയർ മുഖേനയോ Estimate P. A . C . - 780 lakh . 
എത്തിച്ചിരിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം പ്രസ് ത 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

Nature of work — BM & BC Construction of Drain . 
- ദർഘാസ് നമ്പർ - പി. ക്യൂ . 17 / എസ്. ഇ .എസ്. സി./ 2012 - 13. 

E . M.D . - 19 , 50 ,000 . 
പ്രവൃത്തിയുടെ പേര് നബാർഡ്- ആർ. ഐ . ഡി.എഫ്. 

Cost of tender documents — 26 ,250 ( Including tax ). 
XVIII മോനിപള്ളി-പന്നിയാമട്ടം- ഉറുമ്പിനി- കാപ്പിൽകുന്ന് 
പുത്തൻപുര- പൂതക്കുഴി റോഡ് കി . മീ . 0 / 0 മുതൽ 4 / 700 

Tender documents can be downloaded from PWD 
കി . മീ. വരെ അഭിവൃദ്ധിപ്പെടുത്തൽ. 

Website : www .etenders .kerala .gov.in 
അടങ്കൽ തുക - 840 ലക്ഷം. 

| Last date and time of receipt of tender - 8- 1- 2013 

up to 4 p . m . 
പണിയുടെ വിശദാംശങ്ങൾ - പുനരുദ്ധാര ണം , കലിങ്ക് 
നിർമ്മാണം, സംരക്ഷണഭിത്തി നിർമ്മാണം, റോഡ് നിർമ്മാണം. 

- Date and time of opening of tender - 10 - 1- 2013 , 

12 Noon . 
നിരതദ്രവ്യം - 21,00,000 . 

Time of completion — 12 months. 
ദർഘാസിന്റെ വില - 26,250. 
ദർഘാസ് ഫോറം -- Www.etenders.kerala.gov.in എന്ന 

All the conditions prevailing in this department 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ്ചെയ്ത്എടുക്കാവുന്നതാണ്. 

regarding tender pre -qualification are applicable to this 

tender also . Further details, if required can be had from 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

this office during working hours. 
സമയവും - 7 -1- 2013, 4 മണി. 

-- പൊതുമരാമത്ത് വകുപ്പ് നിര ത്തു കളും പാല ങ്ങളും 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

വിഭാഗം, ദക്ഷി ണ മേ ഖല , സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ 
9 - 1- 2013, 12 മണി. 

തിരു വ ന ന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തിക്ക് 
കാലാവധി- 12 മാസം. 

പരി ച യ സ മ്പ ന്നരും സാമ്പത്തിക ശേ ഷിയുള്ളവരും ഈ 

പ്രവൃത്തിയുടെ 40 %- ൽ കുറയാത്ത തുകയ്ക്കുള്ള സമാനമായ 
-- പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 

ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷ 
മറ്റ് അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 

ത്തി നകം ചെയ്തു തീർത്തിട്ടുള്ളവരു മായ “ എ ക്ലാസ് 

കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യതാ 
No. DB3- 4731/ 2012 . 

10th December 2012 . 

നിർണ്ണയത്തിനും പ്രവർത്തിഏറ്റെടുത്ത് നടത്തുന്നതിനുമായുള്ള 

ദർഘാസുകൾ ഓൺലൈനായി ക്ഷണിക്കുന്നു. ഷെഡ്യൂളിന്റെ 
The tender for pre - qualification and execution of the 

വിലയുടെതുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് 
following work is invited by the undersigned from 

എഞ്ചിനീയർ, ആർ & ബി, ദക്ഷിണമേഖല, തിരുവനന്തപുരം 

എന്ന പേരിൽ എടുക്കേണ്ടതാണ്. തുടർന്ന് നിരതദ്രവ്യം, 
financially sound and well experienced Registered ‘ A ’ 

ദർഘാസ് പ്രമാണങ്ങളുടെ വില , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
Class Contractors /Firms of Kerala Public Works/ Irrigation 

എക് സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ 
Department who have successfully completed at least one 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രിലിമിനറി എഗ്രിമെന്റ്, പരിചയ 
similar work costing more than 40 % (Forty percentage ) of 

സർട്ടിഫിക്കറ്റ്, നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ് 
the Estimate P. A . C . of work during the last five years. ഉണ്ടങ്കിൽ അതും സ്കാൻ ചെയ്ത് ഓൺലൈനിൽ 
All bid /tender documents are to be submitted on - line സമർപ്പിക്കുന്നതോടൊപ്പം ദർഘാസുകൾ തുറക്കുന്നതിനുമുമ്പ് 
only and no manual submission of the same shall be ഈ ഓഫീസിൽ തപാൽ/ കൊറിയർ മുഖേനയോ 
entertained. A bid submission fee of 26, 000 shall be 

എത്തിച്ചിരിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം (പസ്തുത 
remitted in the form of D . D . in favour of Superintending 

ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
Engineer, Roads and Bridges , South Circle , 
Thiruvananthapuram payable at Thiruvananthapuram . The 

ദർഘാസ് നമ്പർ - പി. ക്യൂ . 18 / എസ്. ഇ .എസ്. സി ./2012 - 13. 


(2 ) 


1st JAN. 2013 ] 


PUBLIC WORKS DEPARTMENT 


- പ്രവൃത്തിയുടെ പേര്- നബാർഡ്- ആർ. ഐ . ഡി .എഫ്. 

Tender documents can be down loaded from PWD 
XVIII - ചെമ്പൂർ റോഡ് കി. മീ . 5/ 00 മുതൽ 10/ 400 കി . മീ. - website : www. etenders.kerala .gov.in 
വരെ ബി. എം . ബി. സി . നൽകി അഭിവൃദ്ധിപ്പെടുത്തൽ. 

Last date and time of receipt of tender — 15 - 1 - 2013 
അടങ്കൽ തുക - 780 ലക്ഷം. 

upto 4 p . m . 
പണിയുടെ വിശദാംശങ്ങൾ 5 മി . മീ . ഘനത്തിൽ 

Date and time of opening of tender - 17 - 1 - 2013 , 
ബി . എം . 25 മി . മീ . ഘനത്തിൽ ബി . സി . , ഓടയുടെ 

- 12 Noon . 
നിർമ്മാണം. 

Time of completion — 10 months. 
നിരതദ്രവ്യം - 19 ,50,000. 

All the conditions prevailing in this department 
ദർഘാസ് ഫോറത്തിന്റെ വില 26 ,250. 

regarding tender pre - qualification are applicable to this 
BØ MELI MU GAD 00 www . etenders. kerala . gov.in 

tender also . Further details if , required can be had from 
എന്ന വെബ് സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് 

this office during working hours. 
എടുക്കാവുന്നതാണ്. 

- കേരള ഗവർണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും - നിരത്തുകളും പാലങ്ങളും, ദക്ഷിണമേഖല , തിരുവനന്തപുരം 
സമയവും 8 -1- 2013, 4 മണി വരെ. 

സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ ചുവടെ ചേർ ത്തി രി ക്കുന്ന 

പ്രവർത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 10 - 1- 2013 , 

ഈ പവ്യ ത്തിയുടെ 40 % - ൽ കുറയാത്ത തുക യ്ക്കുള്ള 
12 മണി. 

സമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) കഴിഞ്ഞ 
കാലാവധി - 12 മാസം. 

അഞ്ചുവർഷത്തിനകം ചെയ്തു തീർത്തിട്ടുള്ളവരുമായ “ എ 

ക്ലാസ് കരാർ റു കാർ / സ്ഥാപ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ്പരിഗണനയ്ക്കുള്ള 

മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും പ്രവർത്തി ഏറ്റെടുത്ത് 
മറ്റു അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 

നട ത്തു ന്ന തി നു മായുള്ള ദർഘാസുകൾ ഓൺലൈനായി 
ക്ഷണിക്കുന്നു . ഷഡളിന്റെ വിലയുടെ തുകയ്വെള്ള 

ഡിമാൻഡ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ആർ. & ബി., 
No, DB - 14/4787/ 12 -13 . 

| 11th December 2012. 

ദ ക്ഷി ണ മ ഖ ല , തി രു ന വ ന ത പ ര ം എ ന്ന പ രി ൽ 
The tender for pre - qualification and execution of the എടുക്കേണ്ടതാണ്. തുടർന്ന് നിര്ദ വ്യം , ദർഘാസ് 
following work is invited by the undersigned from പ്രമാണങ്ങളുടെ വില , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് 
financially sound and well experienced Registered ‘ A ’ എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 
Class Contractors /Firms of Kerala Public Works/ Irrigation പ്രിലിമിനറി എഗ്രിമെന്റ്, പരിചയ സർട്ടിഫിക്കറ്റ്, നിരതദ്രവ്യം 
Department who have successfully completed at least one ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ അതും സ്കാൻ ചെയ്ത് 
similar work costing more than 40 % (Forty percentage ) of ഓൺലൈനിൽ സമർപ്പിക്കുന്നതോടൊപ്പം ദർഘാസുകൾ 
the Estimate P. A . C . of work during the last five years. തുറക്കുന്നതിനുമുമ്പ് ഈ ഓഫീസിൽ തപാൽ കൊറിയർ 
All bid /tender documents are to be submitted on -line only മുഖേനയോ എത്തിച്ചിരിക്കേണ്ടതുമാണ്. അല്ലാത്തപക്ഷം 
and no manual submission of the same shall be പ്രസ്തുത ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
entertained . A bid submission fee of 26 , 000 shall be 

- ദർഘാസ് നമ്പർ - പി. ക്യൂ . 20/എസ്. ഇ .എസ്. സി ./ 2012 - 13. 
remitted in the form of D . D . in favour of 
Superintending Engineer, Roads and Bridges, South Circle , 

പ്രവൃത്തിയുടെ പേര് - നബാർഡ്-നകാഞ്ചിറ - നെടിയവിള 
Thiruvananthapuram payable at Thiruvananthapuram . The റോഡിന്റെ അഭിവൃദ്ധി പണികൾ. 
scanned copies of EMD , Cost of tender documents / Bid 
submission fee , Certificate duly attested by the 

അടങ്കൽ തുക - 5, 40,00,000. 
Superintending Engineer/ Executive Engineer , PWD, Kerala , 

പണിയുടെ വിശദാംശങ്ങൾ- അഭിവൃദ്ധി പണികൾ. 
Preliminary Agreement, Bid Capacity Certificate and EMD 
Exemption Certificate ( if any ) shall be submitted on - line 

നിരതദ്രവ്യം- - 13 ,50,000. 
and subsequently in a separate cover physically on or 

ദർഘാസ് ഫോറത്തിന്റെ വില - 26,250. 
before the prescribed date and time of opening , otherwise 
such tenders will be rejected . 

ദർ ഘാ സ് ഫോറം www. eten ders . kerala . gov . in 

എന്ന വെബ് സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് 
Tender No . - P. Q . 20/ SESC /2012 -13 . 

എടുക്കാവുന്നതാണ്. 
Name of Work - NABARD -Improvements to 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
Nakramchira Nediavila road ch . 0 / 00 to 5 /00 . 

സമയവും 15 - 1- 2013 , 4 മണി. 
Estimate P . A . C . - 5 , 40 ,00 , 000 . 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 17 - 1- 2013, 

12 മണി. 
Nature of work — Improvements to Nediyavila road . 

കാലാവധി - 10 മാസം. 
E . M.D . - 13,50,000. 

പൊതുമരാമത്ത്വകുപ്പുതല ദർഘാസ് പരിഗണനയ്ക്കുള്ള 
Cost of tender documents — 26 ,250 . 

മറ്റു അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


No. DB 13 /6659 /2009 . 


12th December 2012 . 


The tender for pre - qualification and execution of the 
following work is invited by the undersigned from 
financially sound and well experienced Registered ‘ A ’ 
class Contractors/Firms of Kerala Public Works/Irrigation 
Department who have successfully completed at least one 
similar work costing more than 40 % (Forty percentage) of 
the estimate PAC of work during the last five years. All 
bid /tender documents are to be submitted online only and 
no manual submission of the same shall be entertained. 
A bid submission fee of 26 ,000 shall be remitted in the 
form of D . D . in favour of Superintending Engineer, Roads 
and Bridges , South Circle , Thiruvananthapuram payable at 
Thiruvananthapuram . The scanned copies of EMD , 
cost of tender documents/bid submission fee , Registration 
Certificate duly attested by the Superintending Engineer/ 
Executive Engineer, PWD Kerala , Preliminary Agreement, 
Bid Capacity Certificate and EMD Exemption Certificate ( if 
any ) shall be submitted online and subsequently in a 
separate cover physically on or before the prescribed 
date and time of opening , otherwise such tenders will be 
rejected . 

Tender No. - P. Q . 21/ SESC /2012-13. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിരത്തുകളും പാലങ്ങളും ദക്ഷിണമേഖല, തിരുവനന്തപുരം 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തികശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ 40 % - ൽ 
കുറയാത്ത തുകയ്ക്കുള്ളസമാനമായ ഏതെങ്കിലും ഒരു പണി 
( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തതീർത്തിട്ടു 
ള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും പ്രവ്യത്തി 
ഏറ്റെടുത്തു നടത്തുന്നതിനുമായുള്ളദർഘാസുകൾ ഓൺലൈനായി 
ക്ഷണിച്ചുകൊള്ളുന്നു . ഷെഡ്യൂളിന്റെ വിലയുടെ തുകയ്ക്കുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ആർ. & ബി., 
ദക്ഷിണമേഖല, തിരുവനന്തപുരംഎന്ന പേരിൽ എടുക്കേണ്ടതാണ്. 
തുടർന്ന് നിരതദവ്യം, ദർഘാസ് പമാ ണ ങ്ങ ളുടെ വില , 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രിലിമിനറി 
എഗ്രിമെന്റ്, പരിചയ സർട്ടിഫിക്കറ്റ്, നിരതദ്രവ്യം ഒഴിവാക്കൽ 
സർട്ടി ഫിക്കറ്റ് ഉണ്ടങ്കിൽ അതും സ്കാൻ ചെയ്ത് 
ഓൺലൈനിൽ സമർപ്പിക്കു ന്നതോടൊപ്പം ദർഘാസുകൾ 
തുറ ക്കു ന്ന തി നു മുമ്പ് ഈ ആഫീസിൽ തപാൽ മുഖേ ന 
എത്തിച്ചിരിക്കേ ണ്ട തു മാ ണ്. അ ല്ലാ ത്ത പക്ഷം പ്രസ്തുത 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ പി. ക്യൂ . 21/എസ്. ഇ .എസ്. സി ./ 2012 - 13 . 

പ്രവൃത്തിയുടെ പേര്- നബാർഡ്- ആർ. ഐ . ഡി .എഫ്. 
XVI - നെടുമുടി-കുപ്പപുറം റോഡ് ചെയിനേജ് 5/ 630 മുതൽ 
9/ 635 വരെ നിർമ്മാണം. 


അടങ്കൽ തുക - 


9,66,50 ,000. 


പണിയുടെ വിശദാംശങ്ങൾ റോഡുകളും കലുങ്കുകളും 
നിർമ്മാണം. 


നിരതദ്രവ്യം - 


24, 16,250. 


Name of work — NABARD RIDF -XVI-Construction of 
Nedumudy Kuppappuram road ch .5 /630 to 9/635 . 


Estimate P. A . C . - 


9,66 ,50,000 . 


Nature of works — Formation of road construction of 
pipe culvert. 


ദർഘാസ് ഫോറത്തിന്റെ വില - 26,250. 

ദർഘാസ് ഫോറങ്ങളുടെ വില്പന www. etenders.kerala . gov.in 
എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാ 
വുന്നതാണ്. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 16- 1- 2013, 4 മണി വരെ. 

ദർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
18- 1- 2013, 12 മണി. 

കാലാവധി 12 മാസം. 


E . M.D . -- 


24,16, 250 . 


Cost of tender documents - 


26,250. 


Tender documents can be downloaded from 
PWD Website : www .etenders.kerala .gov.in 


പൊതുമരാമത്ത് വകുപ്പുതല ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 


( 5 ) 


Last date and time of receipt of tender - 16 -1 - 2013 up to 
4 p . m . 


- Date and time of opening of tender -- 18 - 1- 2013 at 
12 Noon. 


Time of completion — 12 months . 


No. DB 14/ 4786/2012 - 13 . 

11th December 2012 . 
The tender for pre -qualification and execution of the 
following work is invited from financially sound and well 
experienced Registered " A class Contractors/ firms of 
Kerala Public Works Department/ Irrigation who have 
successfully completed at least one similar work costing 
more than 40 % ( Forty percentage ) of the estimate P. A . C . 
of work during the last five years . All bid /tender 
documents are to be submitted online only and no 
manual submission of the same shall be entertained . A bid 


All the conditions prevailing in this department 
regarding tender pre -qualification are applicable to this 
tender also . Further details, if required can be had 
from this office during working hours . 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


submission fee of 26 , 000 shall be remitted in the form of 
D . D . in favour of Superintending Engineer, Roads and 
Bridges , South Circle, Thiruvananthapuram payable at 
Thiruvananthapuram . The scanned copies of EMD , cost 
of tender documents /bid submission fee , Certificate duly 
attested by the Superintending Engineer /Executive 
Engineer, PWD Kerala , Preliminary Agreement, Bid 
Capacity Certificate and EMD Exemption Certificate 
(if any ) shall be submitted online and subsequently in a 
separate cover physically on or before the prescribed 
date and time of opening , otherwise such tenders will be 
rejected . 

Tender No. - P. Q . 19/ SESC /2012-13 . 


തപാൽ/ കൊറിയർ മുഖേനയോ എത്തിച്ചിരിക്കേണ്ടതുമാണ്. 
അല്ലാത്തപക്ഷം പ്രസ്തുത ദർഘാസുകൾപരിഗണിക്കുന്നതല്ല. 
- ദർഘാസ് നമ്പർ - പി. ക്യു . 19 /എസ്. ഇ .എസ്. സി. 2012 - 13 . 
- പ്രവൃ ത്തിയുടെ പേര് - നബാർഡ് വിതുര പേപ്പാറ 
റോഡ് കി . മീറ്റർ 0 / 00 മുതൽ 9 / 500 വരെയുള്ള ഭാഗം 
അഭിവൃദ്ധിപ്പെടുത്തൽ. 

അടങ്കൽ തുക - 7, 87,00 , 000. 
നിരതദ്രവ്യം- 19 ,67,500. 
ദർഘാസിന്റെ വില - 26,250 

പണിയുടെ വിശദാംശങ്ങൾ- വിതുര- പേപ്പാറ റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ. 

- ദ ർ ഘാസ് ഫോറം www. etenderskerala . gov.in 
എന്ന വെബ് സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് 
എടുക്കാവുന്നതാണ്. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
15 - 1 - 2013 , 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 17 -1-2013 
ഉച്ചയ്ക്ക് 12 മണി. 

കാലാവധി 12 മാസം. 


Name of Work — NABARD — Improvements to Vithura 
Peppara road from k . m . 0 /00 to 9/500 . 


Estimate PAC - 


7,87,00,000 . 


E . M. D - 


19 , 67 ,500 . 


Nature of works — Improvement works. 


Cost of tender documents — 


26 ,250 . 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച് 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Tender documents can be downloaded from 
website www .etenders .kerala . gov. in 


Last date and time of receipt of tender — 15 - 1- 2013 
upto 4 p . m . 


Office of the 
Superintending Engineer, 
Roads and Bridges 
South Circle, 
Thiruvananthapuram . 


( Sd .) 
Superintending Engineer. 
(for and on behalf of the 

Governor of Kerala ). 


| Date and time of opening of tender - 17- 1 - 2013 
at 12 Noon . 


- Time of completion - 12 months. 


RE- TENDER NOTICE 


No. BSC - 1/2012 - 13 /DBGL /D1. 


17th December 2012 . 


All the conditions prevailing in this department 
regarding tender pre - qualification are applicable to this 
tender also . Further details if required can be had from 
this office during work hours . 


Sealed tenders are invited by the Superintending 
Engineer , Buildings South Circle, Thiruvananthapuram . for 
the following works . 

Tender No. and Name of Work with Estimate 
P.A .C . — 164 /SESCBL / 2012 -13 — Construction of compound 
wall for new block at District Jail, Kollam - 23 ,09, 266 . 


E . M. D . - 


50,000 . 


Cost of tender form 


– 


3,640 . 


കേരള ഗവർണ്ണർക്കുവേണ്ടിസൂപ്രണ്ടിംഗ്എഞ്ചി നീ യർ, 
നിരത്തുകളും പാലങ്ങളുംദക്ഷിണ മേഖല, തിരുവനന്തപുരം 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തിക ശേഷി യു ള്ള വരും ഈ പ്രവർത്തിയുടെ 40 
ശ ത മാനത്തിൽ കുറയാത്ത തുക യ്ക്കുള്ള സമാ ന മായ 
ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ച് 
വർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് 
കരാ റു കാ ർ / സ്ഥാപ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും മുൻ 
യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്തു നടത്തുന്ന 
തി നുമായുള്ള ദർഘാ സു കൾ ഓൺലൈനായി 
ക്ഷണിച്ചുകൊള്ളുന്നു . ഷെഡ്യൂളിന്റെ വിലയുടെ തുകയ്ക്കുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ആർ & ബി 
ദക്ഷിണ മേഖല , തിരുവനന്തപുരം എന്ന പേരിൽ 
എടുക്കേണ്ടതാണ്. തുടർന്ന് നിരതദ്രവ്യം, ദർഘാസ് 
പ്രമാണങ്ങളുടെ വില , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ സാക്ഷ്യപ്പെടുത്തിയ രജിസ് ടഷൻ 
സർട്ടിഫിക്കറ്റ്, പ്രിലിമിനറി എഗ്രിമെന്റ്, പരിചയ സർട്ടിഫിക്കറ്റ്, 
നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ അതും 
സ്കാൻ ചെയ്ത്ഓൺലൈനിൽ സമർപ്പിക്കുന്നതോടൊപ്പം 
ദർ ഘാ സു കൾ തുറക്കുന്നതിനു മുമ്പ് ഈ ഓഫീസിൽ 


Tender documents can be downloaded from PWD 
website . 


Last date and time of receipt of tender — 7 - 1 - 2013 
upto 3 p . m . 


Date and time of opening of tender — 7 - 1 - 2013 
at 3 .30 p . m . 


Time of completion - 3 months. 


1st JAN . 2013 ] 


PUBLIC WORKS DEPARTMENT 


( 1 ) 


- ( 2 ) 


For more details: 
Contact - Office of the Superintending Engineer, 

Buildings South Circle, 
Thiruvananthapuram -695 033 . 

OR 
Executive Engineer, Buildings Division , Kollam 
Visit : - www.keralapwd.gov.in 


2 213 / ഇഇ/ 2012 - 13 - കഞ്ഞിക്കുഴി-മുഹമ്മ റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 1/ 200 വരെ ചിപ്പിംഗ് 

കാർപ്പെറ്റ് ചെയ്യുന്ന പ്രവൃത്തി - 15 ലക്ഷം 37, 500 
3 214/ ഇഇ / 2012 - 13 - 13 /4 എഎ റോഡ് മുതൽ 

റെസ്റ്റ് ഹൗസ് റോഡ് വരെ കി. മീ . 0 / 000 
മുതൽ 0/ 600 വരെ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുന്ന 
പ്രവൃത്തി ( ചെ . 0/ 300 മുതൽ 0/ 600 വരെ) - 
- 8 ലക്ഷം 

20,000 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ്, ദക്ഷിണ മേഖല, 
തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവൃത്തിക്ക് മുദ്രവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 164/എസ്. ഇ .എസ്. സി. ബി.എൽ./2012 - 13. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും- കൊല്ലം ജില്ലാ 
ജയിലിന്റെ പുതിയ ബ്ലോക്കിൽ ചുറ്റുമതിലിന്റെ നിർമ്മാണം 
23,09,266. 


4 215/ ഇഇ/ 2012 - 13 - പള്ളിക്കൂട്ടുമ്മ നീലംപേരൂർ 

റോഡ് 7 / 000 മുതൽ 7 / 900 വരെ അത്യാവശ്യ 
അറ്റകുറ്റ പണികൾ - 12 ലക്ഷം 

30 , 000 


- പ്രത്യേക അറ്റകുറ്റ പണികൾ 
5 216 / ഇഇ / 2012 -13 - വയലാർ - ഓലത്തലക്കാവിൽ 

വളമംഗലം കാവിൽ ചർച്ച് ജംഗ്ഷൻ മുതൽ 
എൻ. എച്ച്-47 വരെ പുനരുദ്ധാരണം - 
- 15 ലക്ഷം 

- 37,500 


നിരതദ്രവ്യം - 50 , 000 . 
ദർഘാസ് പ്രമാണ ത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 
3 , 640 . 

ദർഘാസ് ഫോറങ്ങൾ - www. keralapwd . gov. in എന്ന 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാ 
വുന്നതാണ്. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 7 - 1-2013, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 7 - 1- 2013, 
3. 30 മണി. 

കാലാവധി 3 മാസം. 

കൂടുതൽ വിവരങ്ങൾക്ക് ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യ റുടെ തിരുവനന്തപുരം ആ ഫീ സി ലോ , 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ബിൽഡിംഗ്സ് ഡിവിഷൻ, 

കൊല്ലം ആ ഫീ സിലോ www. keralpwd . gov. in എന്ന 
വെബ്സൈറ്റിലോ സന്ദർശിക്കാവുന്നതാണ്. 
Office of the Superintending Engineer, 
Buildings South Circle , 

( Sd.) 
Thiruvananthapuram . 

Superintending Engineer. 


6 217 / ഇഇ / 2012 - 13 - എടത്വ ജംഗ്ഷ ൻ മുതൽ 

ബോട്ടുജെട്ടി വരെയുള്ള റോഡിന്റെ ഓട 
പുനർ നിർമ്മാണ പ്രവൃത്തികൾ - 12 ലക്ഷം 30,000 
7 218 / ഇഇ/ 2012 -13 - കൃഷ്ണപുരം-ചൂനാട് റോഡിൽ 

1/ 000 മുതൽ 2 / 000 വരെ ഓട നിർമ്മാണം 
(0 / 700 മുതൽ 0/ 900 വരെ) - 10 ലക്ഷം | 20 , 000 


വെള്ളപ്പൊക്കക്കെടുതി 


8 219 / ഇഇ) 2012 - 13 - കോഴിമുക്കു - ചമ്പക്കുളം 

റോഡിൽ ചെ . 1/ 900 മുതൽ 4/ 000 വരെ 
20 എം . എം . ഘനത്തിൽ ചിപ്പിംഗ് കാർപെറ്റ് 
ചെയ്യുന്ന പ്രവത്തി - 8. 50 ലക്ഷം 

21, 250 


പുനരുദ്ധാരണ പദ്ധതി 


9 220/ ഇഇ / 2012 -13 - തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ 

കോയിപ്പറമ്പിൽ ഗിരിജൻ കോളനി റോഡിൽ 
ചെ . 0/ 000 മുതൽ 0 / 220 വരെ പുനരുദ്ധാരണം 
- 13 ലക്ഷം 

32 ,500 


ദർഘാസ് പരസ്യം 


[ നമ്പർ 12 / ഇ 


/ 2012 -13) 


നമ്പർ ഡി. ബി .(ജന.) 2388 /88. 

2012 ഡിസംബർ 10 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിത്തുകളും പാലങ്ങളും വിഭാഗം, ആലപ്പുഴ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

- നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 


10 221/ ഇഇ / 2012 - 13 - നെടുമുടി പഞ്ചായത്തിലെ 

വാർഡ് നമ്പർ 9 - ലെ നെടുമുടി കരുവാറ്റ 
റോഡ് മുതൽ മുല്ലശ്ശേരി ജംഗ്ഷൻ വഴി ഉൽപ്പത്തറ 
ജംഗ്ഷൻ മുതൽ ചിറ്റാടി കോളനി വരെയുള്ള 

റോഡിന്റെ പുനരുദ്ധാരണം - 15 ലക്ഷം 37,500 
11 222 / ഇഇ / 2012 - 13 - കൈനകരി പഞ്ചായത്തിലെ 
വെള്ളാമത്തറ റോഡിന്റെ കി . മി . 0 / 000 മുതൽ 
0 / 255 വരെയുള്ള പുനരുദ്ധാരണം 
15 ലക്ഷം 

37 ,500 


(2 ) 


1 


ഉപരിതലം പുതുക്കൽ 2012 - 13 
| 212 / ഇഇ / 2012 - 13- - ചെങ്ങണ്ട-തൃച്ചാറ്റുകുളം റോഡിൽ 
കി. മീ. 2 / 750 മുതൽ 3 /750 വരെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുന്ന 
പ്രവൃത്തി - 15 ലക്ഷം 

- 37 ,500 


12 223/ ഇഇ / 2012 - 13 - ചങ്ങൻകുളങ്ങര വാലുകുറ്റി 

റോഡിൽ ചെ . 5/ 900 - ൽ നിന്നും കോട്ടപ്പുഴയ്ക്കൽ 
തഴവാ റോഡ് 10 / 600 വരെ, കോട്ടപ്പുഴയ്ക്കൽ 
തഴവാ റോഡ് ചെ . 0 / 000 മുതൽ 2000 വരെ 
( ക ഞ്ഞിപ്പു ഴ ജിം ഗ് ഷ ൻ മു ത ൽ പറ യ ൻ 
കിഴക്കേമുക്കു വരെ) - 19.60 ലക്ഷം 

49 , 000 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


- (1) 


(2) 


ശബരിമല ഉത്സവം അത്യാവശ്യ 

അറ്റകുറ്റപ്പണികൾ 


13 224 | ഈ ഇ | 2012 - 13 - എം . സി . റോഡിൽ 

നിന്നും ചെങ്ങന്നൂർ റയിൽവേ സ്റ്റേഷൻ 
അപ്രോച്ച് റോഡ്- 19.70 ലക്ഷം 


49, 300 


ഡെപ്പോസിറ്റ് ജോലികൾ 


14 225/ ഇഇ / 2012 - 13 - അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ 

ചെ . 2 / 300 മുതൽ 2 / 890 വരെ UIDSSMT 
Project സ്ഥാപിച്ച പൈപ്പ് ലൈനിന്റെ 
പുനരുദ്ധാരണ ജോലികൾ - 23.25 ലക്ഷം 


- 3. കോൺടാക്ട് ലൈസൻസിന്റെ ( വാലിഡിറ്റി തെളിയി 
ക്കുന്ന പേജ് ഉൾപ്പെടെ) ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടു 
ത്തിയ പകർപ്പ്. 
- 4. ടെണ്ടർ ഫോമിന്റെ വില ( ടെണ്ടർ ഫോം പ്രകാരം ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് 
ഡിവിഷൻ, ആലപ്പുഴ എന്ന പേരിൽ ആലപ്പുഴ എസ്. ബി . ഐ . 
സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൽ മാറാവുന്ന ബാങ്ക് ഡിമാന്റ് 
ഡാറ്റ്. 
- 5. 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയി 
ലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ്. 
6. ടെണ്ട റിന് ആ വ ശ്യ മായ നിര തദ്രവ്യം നാ ഷ ണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ട്രഷറി സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, 
കിസാൻ വികാസ് പത എക്സ് സികട്ടീവ് എഞ്ചി നീ യർ 
പി . ഡബ്ലു . ഡി . റോഡ് സ് ഡിവി ഷൻ ആല പ്പു ഴയുടെ 
പേരിൽ മാറാവുന്നത്. 

- ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിലെ 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ മേൽപ്പടി ആഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

(ഒപ്പ്) 
കാര്യാലയം, നിരത്തുവിഭാഗം, 

എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

എഞ്ചിനീയർ. 


50,000 


15 226 ഇഇ)/ 2012 - 13 - ടി ചെ . 3/ 490 മുതൽ 

4/ 250 വരെ ടി - 23 .50 ലക്ഷം 


50,000 


16 227 / ഇഇ / 2012 - 13 - ടി ചെ . 4/ 250 മുതൽ 
- 4/ 850 വരെ ടി - 21.30 ലക്ഷം 


50, 000 


17 228 / ഇഇ/ 2012 - 13 - ടി ചെ . 4 / 850 മുതൽ 

5 / 470 വരെ ടി - 21.30 ലക്ഷം 


50, 000 


18 229 / ഇഇ/ 2012 - 13 - ടി ചെ . 2 / 890 മുതൽ 

3 / 490 വരെ ടി - 23. 50 ലക്ഷം 


50,000 


POST- QUALIFICATION TENDER NOTICE 


19 230/ ഇഇ / 2012 - 13 - എ . സി . റോഡ്-മങ്കൊമ്പ് 

കാവാലം - വികാസ് മാർഗ് റോഡ് ചെ . 0 /550 
മുതൽ 1/ 850 വരെ 20 എം . എം . ചിപ്പിംഗ് 
കാർപെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ( ബാലൻസ് 
പ്രവൃത്തികൾ) പുനർ ദർഘാസ് - 20 ലക്ഷം 50,000 


- No. DGTN/2012-13 . 


30th November 2012. 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2, 5, 10, 
11 ഇവയ്ക്ക് 2,415, ക്രമനമ്പർ 3 - ന് 1,680, ക്രമനമ്പർ 4, 6 
ഇവയ് ക്ക് 1, 890, കമ ന മ്പർ 7 , 8 ഇവയ്ക്ക് 1, 575 , 
ക്രമ നമ്പർ 9 - ന് 2,050, കമ നമ്പർ 12 , 13, 19 ഇവയ്ക്ക് 
3,150 ക്രമനമ്പർ 14 - ന് 3,675 , ക്രമനമ്പർ 15, 18 ഇവയ്ക്ക് 
3,780, ക്രമനമ്പർ 16 , 17 ഇവയ്ക്ക് 3,360 . 

ദർ ഘാസ് പ്രമാണം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും- 4 - 1- 2013, 5 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 5 - 1- 2013, 
11.30 മണി. 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1 മുതൽ 9 
വരെയും 13 മുതൽ 19 വരെയും 3 മാസം, ക്രമനമ്പർ 10 , 11 , 12 
ഇവയ്ക്ക് 4 മാസം. 


Tender Notice for post-qualification and execution of 
the following work are invited from financially sound and 
well experienced Registered “ A Class contractors/firms of 
Kerala PWD who have successfully completed at least 
one similar work costing more than 40 % (Forty 
percentage ) of estimate P . A . C . of the proposed work 
during the last five years. Tender documents can be 
download from the official website of PWD 
www.keralapwd.gov.in and cost of tender documents 
(including all taxes) shall be submitted along with the 
tender documents by Demand Draft drawn in favour of 
the Superintending Engineer, PWD (R & B ) Central Circle, 
Aluva payable at Aluva . The attested copy of Contractor s 
Registration Card should also be submitted along with 
tender documents . 

The labour contract societies who participate in the 
tender shall produce necessary certificate obtained from 
the Joint Registrar regarding their qualification and 
certificate obtained from the Assistant Registrar 
regarding the works in hand as stipulated in the 
G O . ( Ms.) No. 135/97/ Co- op. dated 13 -11- 1997. Exemptions 
and preferences allowed to Labour Contract Societies vide 
G O . ( Ms.) No. 135/97/ Co. op . dated 13 -11- 1997 and KSCC 
vide G. 0 . ( Ms.) No . 81/ 97 /PW & T dated 7 - 8- 1997 and 
G, 0 . ( Ms.) No. 75/ 98 /PWD dated 18 - 8 - 1998 will be 
applicable to this tender also . 


പൊതുമരാമത്ത് വകുപ്പ് പരിഷ്കരിച്ച മാന്വൽ പ്രകാരം 
ക്ഷണിക്കുന്ന ടെണ്ടർ 


- ടെണ്ടർ ഫോറവും ടെണ്ടർ ഷെഡ്യൂളും പൊതുമരാമത്ത് 
വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് 
ചെയ്യാവുന്നതാണ് ( www.keralapwd.gov.in ). 

പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം താഴെപ്പറയുന്ന രേഖകൾ 
സഹിതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് റോഡ്സ് ഡിവിഷൻ, സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ 
688 001 എന്ന വിലാസത്തിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് 
ഭാരതീയ തപാൽ വകുപ്പ്മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
- 1. ടെണ്ടർ ഷെഡ്യൂൾ. 
- 2. ടെണ്ടർ ഫോം . 


1st JAN . 2013 ] 


PUBLIC WORKS DEPARTMENT 


Last date and time of receipt of tender documents 
9-1 -2013 up to 4 p. m. 

Date and time of opening of tender documents 
10 -1 - 2013, 11. 30 a . m . 
I. Roads Division , Ernakulam 

| 1. Tender No . - 34/ SECCA/ 2012 - 13 . 


Brief description of work — Widening the road by 
providing GSB and WMM and Re-surfacing the road with 
B . M . & B . C .construction of drain and road foundation . 
III . Roads Division, Idukki 

5. Tender No. - 38/ SECCA/ 2012 -13. 


Name of Work — M .L .A . ADF 2012 - 13 — Construction 
of a 14 .50 span bridge at K . m . 6 / 200 of Kallar 
Ramakkalmedu Road . 


Name of Work — Budget work 2012 - 13 — Improvements 
to 3rd mile A . V . Road , Kizhakkambalam . 


Estimate PAC - 


123 lakhs. 


| Estimate PAC - 


150 lakhs. 


E . M.D . - 


3, 07,500 


EMD - 3 , 75, 000 . 

Cost of tender documents — 22,500 + 5 % VAT 
( 23 ,625). 

Time of completion — 6 months. 
2. Tender No. 35 /SECCA/2012-13. 

Name of Work — Budget work 2012 - 13 — Improvements 
to Vallarpadom - Panambukadu Road Ch . 0 /000 to 3/ 500 
Providing B . M . & B . C . and drainage facilities. 

Estimate PAC — 200 lakhs. 
EMD - 5,00,000. 

Cost of tender documents — 25 , 000 + 5 % VAT . 
( 26 , 250). 

Time of completion — 9 months. 

Brief description of work - Re -surfacing the road by 
B .M . & B .C . and providing drainage facilities . 

3. Tender No. - 36/ SECCA/2012 -13. 
- Name of Work _ Budget Work 2012 -13 - Improvements 
to Kumbalangi-Perumpadappu Road Ch . 0 /000 to 1/800 . 

Estimate PAC - 125 lakhs. 
EMD - 3,12,500. 

Cost of tender documents - 18,800 + 5 % VAT 
( 19 ,740). 

Time of completion — 6 months. 

Brief description of work - Re-surfacing the road by 
B .M . & B .C . and providing drainage facilities . 
II. Roads Division , Muvattupuzha 

4. Tender No. 37/ SECCA/ 2012 -13. 

Name of Work — Budget work 2012 - 13 — Improvements 
to Kakkadassery -Kaliyar Road . 

Estimate PAC - 300 lakhs. 
E. M.D . - 7,50, 000. 
Cost of tender documents — 25 ,000 + 5 % VAT 
-- ( 26,250). 
Time of completion — 12 months . 


Cost of tender documents - 18 , 500 + 5 % VAT 
( 19,425). 

Time of completion — 15 months . 

Brief description of work — Single -Span Bridge for a 
| length 14. 50 M open foundation . 

All conditions prevailing in this department as per 
revised PWD Manual regarding tenders for post 
qualification are applicable to this tender also . Further 
details if any required can be had from this office during 
working hours . 

താഴെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് സാമ്പത്തികശേഷി 
ഉള്ളവരും എസ്റ്റിമേറ്റ് തുകയുടെ 40 %- ൽ കുറയാത്ത സമാനമായ 
ഒറ്റ പവ്യത്തിയെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 
തൃപ്തികരമായി ചെയ്തുതീർത്തിട്ടുള്ളവരുമായ പൊതുമരാമത്ത് 
വകുപ്പിലെ പരിചയസമ്പന്നരായ “ എ ക്ലാസ് രജിസ്ട്രേഷനുള്ള 
കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും പിൻയോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള ദർഘാസുകൾ മുദ്രവച്ച 
കവറിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് പ്രമാ ണ ങ്ങൾ 
പൊതുമരാമത്തുവകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റ് ആയ 
www.keralapwd. gov.in - ൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതും 
ദർഘാസ് പ്രമാണത്തിന്റെ വില (എല്ലാ നികുതികളും ഉൾപ്പെടെ) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, പൊതുമരാമത്തു 
വകുപ്പ്( നിരത്തുകളും പാലങ്ങളും) മദ്ധ്യമേഖല, ആലുവ പേർക്ക് 
ആലുവായിൽ മാറാവുന്നവിധം ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായി 
ദർ ഘാ സി നൊപ്പം സമർപ്പി ക്കേ ണ്ട തു മാ ണ്. പൂരിപ്പിച്ച് 
ദർഘാസിനൊപ്പം കരാറുകാരന്റെ രജിസ്ട്രേഷൻ കാർഡിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാ സിൽ പങ്കെടുക്കുന്ന ലേബർ കോൺടാക്റ്റ് 
സ ാ സ റ്റി ക ൾ ഗ വ ൺ മ ന ് ഉ ത്ത ര വ് ന വ ർ 
ജി . ഒ . ( എം .എസ്.) 135 / 97/ കോ -ഓപ്പറേറ്റീവ് തീയതി 13- 11-1997 
പ്രകാരം നിഷ്കർഷിക്കുന്ന യോഗ്യതയെ സംബന്ധിച്ചുള്ള 
ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 
നില വിലുള്ള വർക്കു കളെ സംബ ന്ധിച്ചുള്ള അസിസ്റ്റന്റ് 
രജി സ് ട്രാറുടെ സർട്ടിഫിക്കറ്റും ദർ ഘാസിനോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. ജി. ഒ. ( എം .എസ്.) 135 /97 / കോ -ഓപ്പറേറ്റീവ് 
തീയതി 13- 11- 1997 പ്രകാരം ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി 
കൾക്കും ജി. ഒ. ( എം.എസ്.) 81/ 97 / പി. ഡബ്ല . ആന്റ് റ്റി. 
തീയതി 7- 8 - 1997 , ജി. ഒ . ( എം . എ സ്.) 75/ 98 / പി . ഡബ്ലു . 
ആന്റ് ടി. തീയതി 18 - 8- 1998 എന്നീഉത്തരവുകൾ പ്രകാരം 

കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും അനുവദിച്ചി 
ട്ടുള്ള ഇളവുകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന സമയവും 
തീയതിയും 9 - 1- 2013 , 4 മണിവരെ. 


നിരതദ്രവ്യം - 7,50 ,000. 
ദർഘാസ് പമാണ് വില - 25, 000 + 5 % വാറ്റ് 
26, 250 ). 


ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 
10 - 1- 2013 , 11.30 മണി. 


നിർമ്മാണ കാലാവധി - 12 മാസം. 


റോഡ്സ് ഡിവിഷൻ, എറണാകുളം 


പണിയുടെ വിവരം - ഡബ്ലിയു . എം . എം ., ജി .എസ്. ബി . 
തുടങ്ങിയവ ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടുക, ബി . എം . & 
ബി . സി . ഉപയോഗിച്ച് ഉപരിതലം പുതുക്കുക, കോൺക്രീറ്റ് 
കാന, റോഡ് ഫർണിച്ചർ തുടങ്ങിയവ. 


1. ദർഘാസ് നമ്പർ 34/എസ്. ഇ . സി. സി. എ ./2012 - 13 

പവ ത്തിയുടെ പേര്- ബഡ്ജറ്റ് വർക്ക് 2012 - 13 
കിഴക്കമ്പലത്തിലേക്കുള്ളമൂന്നാം മൈൽ എ . വി . റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ. 


റോഡ്സ് ഡിവിഷൻ, ഇടുക്കി 


അടങ്കൽ തുക - 1,50,00,000 . 


നിരതദ്രവ്യം - 


3,75, 000. 


ദർഘാസ് പ്രമാണ വില - 22,500 + 5 % വാറ്റ് ( 23,625). 


- 5. ദർഘാസ് നമ്പർ - 38 /എസ്. ഇ . സി. സി. എ ./ 2012 -13 

പ്രവൃത്തിയുടെ പേര്- എം .എൽ. എ . ആസ്തി വികസന 
ഫണ്ട് 2012 - 13 - കല്ലാർ രാമക്കൽ മേട് റോഡിൽ കി . മീ . 
6/ 200 - ൽ 14.5 മീ . സ്പാനുള്ള പാലത്തിന്റെ നിർമ്മാണം. 

അടങ്കൽ തുക - 1,23,00,000 . 
നിരതദ്രവ്യം- 3,07, 500 

ദർ ഘാസ് ( പമാണ് വില - 18, 500 + 5 % വാറ്റ് 
( 19,425 ). 


നിർമ്മാണ കാലാവധി -6 മാസം. 


2. ദർഘാസ് നമ്പർ 35/എസ്. ഇ . സി . സി. എ ./ 2012 - 13 

പവൃ ത്തിയുടെ പേര് - ബഡ്ജറ്റ് വർക്ക്2012 - 13 
വല്ലാർപാടം - പനമ്പ്കാട് റോഡിൽ ചെയിനേജ് 0 / 000 മുതൽ 
3 / 500 വരെ റോഡ് പണിയും കാന നിർമ്മാണവും. 

അടങ്കൽ തുക - 2,00, 00 ,000 . 


നിർമ്മാണ കാലാവധി 15 മാസം. 


നിരതദ്രവ്യം - 


5,00 ,000 . 


ദർഘാസ് പ്രമാണ വില - 25,000 + 5 % വാറ്റ് ( 26, 250 ). 


നിർമ്മാണ കാലാവധി 9 മാസം. 


പണിയുടെ വിവരം - 14 . 5 മീ . സ്പാനുള്ള പാലത്തിന്റെ 
നിർമ്മാണം ഓപ്പൺ ഫൗണ്ടേഷൻ. 

- പിൻയോഗ്യതാ നിർണ്ണയ ദർഘാസുകളെ സംബന്ധിച്ച് 
പുതുക്കിയ മാനുവൽ പ്രകാരം നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ഇതു 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഈ 
ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 
Office of the 

(Sd.) 
Superintending Engineer , Superintending Engineer. 
(R & B ) Central Circle , 

( For and on behalf of the 
Aluva. 

Governor of Kerala ). 


- പണിയുടെ വിവരം - ബി . എം . & ബി. സി . ഉപയോഗിച്ച് 
റോഡ് പണിയും കാന നിർമ്മാണവും. 


- 3. ദർഘാസ് നമ്പർ 36/എസ്. ഇ . സി . സി . എ ./ 2012 -13 

| പവ ത്തിയുടെ പേര് ബഡ്ജറ്റ് വർക്ക് 2012 - 13 
കുമ്പളങ്ങി- പെരുമ്പടപ്പ് റോഡിൽ ചെയിനേജ് 0/ 000 മുതൽ 
1/800 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ. 


ലഘു ദർഘാസ് പരസ്യം 


അടങ്കൽ തുക - 1,25,00,000 . 


നമ്പർ ഡി . ജി . ടി .എൻ.2012 - 13 . 


2012 നവംബർ 30 . 


നിരതദ്രവ്യം - 3,12,500. 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 18,800 + 5 % വാറ്റ് 
( 19 ,740 ). 


നിർമ്മാണ കാലാവധി 6 മാസം. 


പണിയുടെ വിവരം - ഉപരിതലം പുതുക്ക ലും കാന 
നിർമ്മാണവും. 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നി ര ത്തു കളും പാല ങ്ങളും വിഭാഗം, താഴെ പറയുന്ന 
- പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ യോഗ്യരായ കരാ 
റുകാരിൽനിന്നും ദർഘാസുകൾ മുദ്രവച്ച കവറിൽ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . ദർഘാസ് പമാ ണ ങ്ങൾ പൊതു മ രാ മത്ത് 
വകു പ്പിന്റെ ഔദ്യോഗിക വെബ് സൈറ്റിൽ നിന്നും 
( www. keralapwd . gov.in ) ഡൗൺ ലോഡ് ചെയ്ത് 
എടു ക്കേ ണ്ട തും ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില (എല്ലാ 
നികുതികളും ഉൾപ്പെടെ) സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതു മ രാ മത്ത് വകുപ്പ് ( നിരത്തു ക ളും 
പാലങ്ങളും), മദ്ധ്യമേഖല, ആലുവ പേർക്ക് ആലു വായിൽ 
മാറാവുന്നവിധം ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം 
കരാറുകാരന്റെ രജിസ്ട്രേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 


റോഡ്സ് ഡിവിഷൻ, മുവാറ്റുപുഴ 


- 4. ദർഘാസ് നമ്പർ 37 /എസ്. ഇ . സി . സി . എ . 


പവ്യ ത്തിയുടെ പേര്- ബഡ്ജറ്റ് വർക്ക് 2012 -13 
കാക്കടശ്ശേരി- കാളിയാർ റോഡിൽ ഉപരിതലം പുതുക്കി 
അഭിവൃദ്ധിപ്പെടുത്തൽ. 


ദർ ഘാ സിൽ പങ്കെ ടു ക്കുന്ന ലേബർ കോൺടാക്റ്റ് 
സൊസൈറ്റികൾ ഗവൺമെന്റ് ഉത്ത രാവ് നമ്പർ 


അടങ്കൽ തുക - 


3,00, 00,000. 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


ജി. ഒ . ( എം . എസ്.) 135/ 97 കോ -ഓപ്പറേറ്റീവ് തീയതി 13 -11- 1997 
പ്രകാരം നിഷ്കർഷിക്കുന്ന യോഗ്യതയെ സംബന്ധിച്ചുള്ള 
ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും നിലവിലുള്ള വർക്കുകളെ 
സംബന്ധിച്ചുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ജി. ഒ. ( എം. എസ്.) 
135/ 97 / കോ . ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 പ്രകാരം ലേബർ 
കോൺടാക്റ്റ് സൊസൈറ്റികൾക്കും ജി. ഒ. ( എം. എസ്.) 81/97 / 
പി . ഡബ്ല . ആന്റ് റ്റി . തീയതി 7 - 8- 1997 , ജി. ഒ . ( എം .എസ്.) 
75 / 98/ പി . ഡബ്ല . ടി . തീയതി 18 - 8 - 1998 എന്നീഉത്തരവുകൾ 
പ്രകാരം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും അനുവ 
ദിച്ചിട്ടുള്ള ഇളവുകൾ ഈ ദർഘാസിനും ബാധകമായിരി 
ക്കുന്നതാണ്. 

റോഡ്സ് ഡിവിഷൻ, ഇടുക്കി 


നിരതദ്രവ്യം - 2, 50 , 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 15,000 + വാറ്റ് 5 % 

( 15 ,750) 
കരാറുകാരന്റെ യോഗ്യത - എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 6 മാസം. 
5. ദർഘാസ് നമ്പർ- 43/എസ്. ഇ . സി. സി . എ ./2012 -13. 
- പവർ ത്തിയുടെ പേര് - എം . എൽ. എ . ആസ്തി 
വികസന ഫണ്ട്- 2012 - 13 ഉടുമ്പൻചോല നിയോജകമണ്ഡലം 
മമ്മൂട്ടിക്കാനം -കുത്തുങ്കൽ റോഡ് ( വഴി) ചെങ്ങാട് കടവ് വടക്കേ 
കവല ഭാഗം തുടങ്ങി കി . മീ . 1/ 600 മുതൽ 3 / 200 വരെ 
പുനരുദ്ധാരണ വേലകൾ. 

അടങ്കൽ തുക - 1,00 ,00,000 . 
നിരതദ്രവ്യം - 2,50, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 15 ,000 + വാറ്റ് 5 % 

- ( 16,750 ) 
കരാറുകാരുടെ യോഗ്യത എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 6 മാസം, 


- 1. ദർഘാസ് നമ്പർ 39 /എസ്. ഇ . സി . സി . എ ./ 2012 -13 . 

പ്രവർത്തിയുടെ പേര് ബഡ്ജറ്റ് വർക്ക് 2012 - 13 
പണിക്കൻകുടി കുരിശിങ്കൽ അബ്മുക്ക്-ചെമ്പകപാറ റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 5 / 700 വരെ ഉപരിതലം പുതുക്കി 
അഭിവൃദ്ധിപ്പെടുത്തൽ ( ഒന്നാം ഭാഗം). 

അടങ്കൽ തുക - 70,00,000. 
നിരതദ്രവ്യം - 1,75,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 10 , 500 + വാറ്റ് 5 % 

( 11, 025) 
കരാറുകാരുടെ യോഗ്യത് - എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 6 മാസം. 


റോഡ്സ് ഡിവിഷൻ, എറണാകുളം 
6 . ദ ർ ഘാസ് നമ്പർ - 4 4 | എ സ് . ഇ . സി . സി . എ . | 
2012 - 13 . 

പ്രവർത്തിയുടെ പേര് - ബഡ്ജറ്റ് വർക്ക് 2012 - 13 - 
കങ്ങരപ്പടി മുതൽ കളമശ്ശേരി വരെ അഭിവൃദ്ധിപ്പെടുത്തൽ. 

അടങ്കൽ തുക - 54 ,00,000 . 
നിരതദ്രവ്യം - 1, 35 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 8 ,100 + വാറ്റ് 5 % 

- ( 8505) 


2. ദർഘാസ് നമ്പർ - 40 /എസ്. ഇ . സി . സി . എ ./ 2012 - 13. 

പ്രവൃത്തിയുടെ പേര് - ബഡ്ജറ്റ് വർക്ക് 2012 - 13 
തെള്ളിതോട് - കുരിശ്കുത്തി നെയഴി പാലം റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 4 / 000 വരെ ഉപരിതലം പുതുക്കി 
അഭിവൃദ്ധിപ്പെടുത്തൽ (ഒന്നാം ഭാഗം) 

അടങ്കൽ തുക - 70,00,000 . 
നിരതദ്രവ്യം - 1,75,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 10,500 + വാറ്റ് 5 % + 

- ( 11,025 ). 
കരാറുകാരുടെ യോഗ്യത്-- എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 6 മാസം. 
3. ദർഘാസ് നമ്പർ - 41/ എസ്. ഇ . സി . സി . എ ./ 2012 - 13 

പ്രവർത്തിയുടെ പേര്- എം . എൽ. എ . ആസ്തി 
വികസന ഫണ്ട്2012 - 13 - ഉടുമ്പൻചോല നിയോജകമണ്ഡലം 
കൂട്ടാർ - നാലുമുക്ക്- പകാശ് ഗ്രാം തൂക്കുപാലം റോഡിൽ 
( നാലുമുക്ക് മുതൽ പ്രകാശഗ്രാം വരെ) കി . മീ . 1/ 000 മുതൽ 
3 / 300 വരെ. 

അടങ്കൽ തുക - 1,00 ,00,000 . 
നിരതദ്രവ്യം - 2,50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 15 , 000 + വാറ്റ് 5 % 

( 16,750) 


കരാറുകാരുടെ യോഗ്യത്-- എ / ബി ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 9 മാസം. 
7. ദർഘാസ് നമ്പർ - 45/എസ്. ഇ . സി. സി. എ ./ 2012 - 13. 

പ്രവർത്തിയുടെ പേര് - ബഡ്ജറ്റ് വർക്ക് 2012 - 13 
ഇടപ്പള്ളി- മേത്താനം റോഡിൽ റെയിൽവെ അണ്ടർ പാസ് 
മുതൽ പ്രീമിയർ ജംഗ്ഷൻ വരെ ഡയിനേജ് സൗകര്യം 
ഏർപ്പെടുത്തൽ. 

അടങ്കൽ തുക - 99 ,00, 000 . 
നിരതദ്രവ്യം - 2,47 ,500 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 14 , 900 + വാറ്റ് 5 % 

- ( 15,645 ). 
കരാറുകാരന്റെ യോഗ്യത എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 6 മാസം. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 1 - 2013, 4 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
9 - 1- 2013 , 11.30 മണി വരെ. 

- ദർഘാസുകളെ സംബന്ധിച്ച് പുതുക്കിയ മാന്വൽ പ്രകാരം 
നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും 
ബാധകമാണ്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
ആ വ ശ്യ മെ ങ്കിൽ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്തുകളും 
പാലങ്ങളും വിഭാഗം, 

- (ഒപ്പ്) 
മദ്ധ്യമേഖല , ആലുവ. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


കരാറുകാരന്റെ യോഗ്യത്- എ ക്ലാസ്സ്. 
നിർമ്മാണ കാലാവധി 9 മാസം. 
4. ദർഘാസ് നമ്പർ - 42 /എസ്. ഇ . സി . സി . എ . / 2012 - 13 . 

| പ്രവർത്തിയുടെ പേര് - എം . എൽ. എ . ആസ്തി 
വികസന ഫണ്ട്2012 - 13 ഉടുമ്പൻചോല നിയോജകമണ്ഡലം 
കല്ലാർ -ചക്കക്കാനം- ഹോളിക്രോസ്- ചെമ്പകക്കുടി- നെടുങ്കണ്ടം 
പടിഞ്ഞാറെ കവല റോഡ് കി . മീ. 3/ 000 മുതൽ 1/ 100 വരെ 
പുനരുദ്ധാരണ വേലകൾ. 

അടങ്കൽ തുക - 1,00,00 ,000. 


1st JAN. 2013] 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


(3) 


നമ്പർ ഡി1/ ടി .എൻ. /15 / 2012 -13. 


2012 ഡിസംബർ 14. 


- എം . എൽ. എ . മാരുടെ ആസ്തി വികസന ഫണ്ട് 

2012 -13 പ്രവൃത്തികൾ 


11 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി. ഡബ്യൂ . ഡി. നിരത്തുകൾ വിഭാഗം, പാലക്കാട് ഡിവിഷൻ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറു 
കാ രിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
ദിവസം വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ 
സമർപ്പിക്കാവുന്നതും അന്നേ ദിവസം 4 മണിക്ക് അവ തുറക്കു 
ന്നതുമാണ്. 


238 / 2012 -13 - പട്ടാമ്പി നിയോജകമണ്ഡലം- പട്ടാമ്പി 
- എസ്. എൻ. ജി . എസ്. കോളേജ് മുതൽ 

ഷാർണ്ണൂർ- പെരിന്തൽമണ്ണ റോഡ് വരെ 
പുനരുദ്ധാരണ പ്രവർത്തി കി. മീ. 0/ 00 -0/ 500 

50,000 


25 


12 239 /2012 - 13 - ഷൊർണ്ണൂർ നിയോജകമണ്ഡലം ചളവറ 

ഗ്രാമപഞ്ചായത്ത് വെമ്പലത്തുപാലം-കുളപ്പുള്ളി 
റോഡ് പുനരുദ്ധാരണ പ്രവർത്തി കി . മീ . 
0/ 200 മുതൽ 0/ 380 വരെ - 40 

50 ,000 


കമ 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും (ലക്ഷത്തിൽ) 


നമ്പർ 


13 240 / 2012 - 13 - - ഷൊർണ്ണൂർ നിയോജകമണ്ഡലം 

ചെറുപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇ . എം . എസ്. 
റോഡ് ഉപരിതലം പുതുക്കൽ കി . മീ . 0 / 200 
മുതൽ 0/ 500 വരെ - 40 

50 ,000 


( 2 ) 


20,000 


14 239/ 2012 - 13 - ഷൊർണ്ണൂർ നിയോജകമണ്ഡലം 

ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റി കണയം മുസ്ലിം 
പള്ളി- വാടാനാംകുറിശ്ശി റോഡ് പുനരുദ്ധാരണ 
| പ്രവർത്തി കി . മീ. 0 / 00 മുതൽ 2/ 800 വരെ - 

50,000 


40 


25 ,000 


15 242 / 2012 -13 - ഷൊർണ്ണൂർ നിയോജകമണ്ഡലം 

നെല്ലായ ഗ്രാമപഞ്ചായത്ത് കുരതിപ്പാറ- തച്ചങ്ങാട് 
റോഡ് പുനരുദ്ധാരണ പ്രവർത്തി കി . മീ . 0 / 000 
മുതൽ 1/ 300 വരെ - 40 

50,000 


25,000 


50, 000 


16 243 / 2012 - 13 - ഷൊർണ്ണൂർ നിയോജകമണ്ഡലം 

വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കൂനത്തറ സെന്റർ 
മുതൽ പനയൂർ വായനശാല വരെ റോഡ് 
പു നരുദ്ധാരണ പ്രവർത്തി കി . മീ . 0 / 000 
മുതൽ 1/ 300 വരെ - 50 

50,000 


5 


50 ,000 


പുനർ ദർഘാസ് 


- 1 228/ 2012 -13 - ചെറുപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 

കാക്കത്തോടിനു കുറുകെയുള്ള നടപ്പാലം 

നിർമ്മാണം - 8 
2 229 / 2012 - 13 - മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് 

വിനായക റോഡ് കി . മീ . 0 / 00 - 0 / 140 
പുനരുദ്ധാരണ പ്രവൃത്തി 10 
3 230 / 2012 - 13 - അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 
മൂച്ചിക്കൽ- നാനംപള്ളിയാൽ- ആലുംകുന്ന് 

റോഡ് കി . മീ . 0 / 00 - 0 / 360 
പുനരുദ്ധാരണ പ്രവർത്തി - 10 
4 231/ 2012- 13 - - അമ്പലപ്പാറ -മണലുംപുറം റോഡ് 

കി . മീ . 0 / 0 0 - 0 / 6 0 0 പു ന രുദ്ധാര ണ 
പ്രവർത്തി 20 
232 / 2012 - 13 - മാത്തൂർ ഗ്രാമപഞ്ചായത്ത് 
എരിയങ്കാട് റോഡ് കി . മീ . 0 / 00 - 0 / 100 

കനാൽപാലം പുനർനിർമ്മാണം- 25 
6 233 / 2012 - 13 -- കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 

മുതല മൂർഖൻ കടവ് റോഡ് കി . മീ .0 / 300 
0 / 900 പുനരുദ്ധാരണ പ്രവർത്തി - 15 
234 / 2012 - 13 - കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 

പൊൻ പകടപ്പാടം - യത്തീംഖാന റോഡ് 
പുനരുദ്ധാരണ പ്രവർത്തി കി. മീ. 0 / 00 - 0/ 725, 

3 / 375 - 4 / 100 - 25 
8 235/ 2012 -13 - കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 
തുമ്പക ണ്ണി കടപ്പാടം - എലുമ്പുലാശ്ശേരി 

റോ ഡ് കി . മീ . 1 | 8 0 0 - ൽ ക ലു ക് 
പുനർനിർമ്മാണം - 20 
9 236 / 2012 - 13 - കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 

തുമ്പകണ്ണി റോഡ് (വാക്കടപ്പുറം ഗവൺമെന്റ് 
എൽ. പി. സ്കൂ ൾ വഴി) കി. മീ . 0 /00 - 1/150 

പുനരുദ്ധാരണ പ്രവർത്തി - 25 
10 237 / 2012 - 13 - കാരാക്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് 
ചുള്ളിമുണ്ട്- കറുകകുണ്ട് റോഡ് കി . മീ . 
0 /00- 1/900 - 10 


17 244/ 2012 - 13 - പോട്ടൂർ ജാറം - ഗോവിന്ദപുരം 

ക്ഷേതം റോഡ് കി . മീ . 0 / 0 0 - 1/ 2 0 0 - ൽ 
ഉപരിതലം പുതുക്കൽ - 15 

37 ,500 


37 ,500 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2 , 3, 10 
ഇവയ്ക്ക് 1, 575, കമ ന മ്പർ 4 - നും 8 - നും 3 ,150 , 
ക്രമ നമ്പർ 5 , 7 , 9, 11 ഇവയ്ക്ക് 3,990, കമനമ്പർ 6 - നും 
17 - നും 2,415 , ക്രമനമ്പർ 12, 13 , 14 , 15 ഇവയ്ക്ക് 6,300 , 
ക്രമനമ്പർ 16 - ന് 7,875. 


50, 000 


- ദർഘാസ് പ്രമാണം ഡൗൺലോഡ് ചെയ്യാവുന്ന തീയതി- - 
9 - 1 - 2013. 


50,000 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 16 - 1- 2013. 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - 4 മാസം, 


50 , 000 


കരാറുകാരുടെ വിഭാഗം-- സി യും ഉപരിയും. 

ദർഘാസുകൾ ഗവ . ഉത്തരവ്- ജി. ഒ . ( പി ) നമ്പർ 13 / 2012/ 
പി . ഡബ്ലു . ഡി . തീയതി 1- 2 - 2012 പ്രകാരം പരിഷ്കരിച്ച് 
പൊതുമരാമത്ത് വകുപ്പ് മാന്വലിലെ നിബന്ധനകൾ എല്ലാം 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


25 , 000 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


- ( ഒപ്പ്) 


ദർഘാസ് ഫോറ ങ്ങ ൾ പൊതുമരാമത്ത് വകുപ്പിന്റെ തിനുള്ള അവകാശം ലഭിക്കുന്നതിന് 7 - 1-2013 - ന് തിരൂർ 
W Ww. k e r al ap w d . g 0 v .in എ ന്ന വ ബ് ല സ റ്റി ൽ സെക്ഷന്റെ പരിധിയിൽ തിരൂർ- ചമവട്ടം റോഡിൽ കി . മീ . 
പരസ്യപ്പെടുത്തിയത് കരാറുകാർക്ക് ഡൗൺലോഡ് ചെയ്ത് 0/ 670 - നും 2 / 650 - നും ഇടയിൽ, ബി . പി . അങ്ങാടി-കുറ്റിപ്പുറം 
എടുക്കാവുന്നതും പൂരിപ്പിച്ച ദർഘാസ് ആവശ്യമായ മറ്റ് 

റോഡിൽ കി . മീ . 0/ 500- നും 0/520 - നും ഇടയിൽ വെച്ച് പരസ്യ 
രേഖകൾ സഹിതം പി . ഡബ്ലു . ഡി . റോഡ് സ് ഡിവിഷൻ 

മായി ലേലം ചെയ്യുന്നതാണ്. 
ഓഫീസ്, പാലക്കാട് സമർപ്പിക്കാവുന്നതാണ്. 

- ഈ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
- ദർഘാസ് പ്രമാണങ്ങളുടെ വില എക്സിക്യൂട്ടീവ് 

ലേല സമയത്തിന് മുമ്പ് 1, 500 രൂപ നിരതദ്രവ്യമായി 
എഞ്ചിനീയർക്ക് മാറാവുന്ന വിധം ദേശസാൽകൃത ബാങ്ക് 

കെട്ടിവയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം കെട്ടിവച്ചവർക്ക് മാത്രമേ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റായി ( ഒരാഴ്ചക്കുള്ളിൽ എടുത്തത്) 

ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ. 
ദർഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. ദർഘാസ് 

ലേലം വിളിച്ചെടുത്തയാൾ ലേല സംഖ്യയും നിയമാനുസൃതമായ 
പ്രമാണങ്ങളുടെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും - വിൽപ്പന നികുതിയും ഇൻകം ടാക്സ് സും ചേർത്ത് 
ത രത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. അ പ്പോൾത്തന്നെ തുക അട വാ ക്കേ ണ്ട താണ്. ലേലം 
പ്രമാണങ്ങളുടെ വില യാതൊരു കാരണവശാലും മടക്കി സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ 
നൽകുന്നതല്ല. 

മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടതാണ്. 
പ്രവർത്തികൾക്കുവേണ്ടി സമർപ്പിക്കുന്ന ദർഘാസ് 

കേരള പൊതു മ രാ മത്ത് വകു പ്പിലെ നില വിലുള്ള 
സഹിതം നിർദ്ദേശിക്കപ്പെട്ട നിരതദ്രവ്യം പാലക്കാട് 

എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 
മാറാവുന്നവിധം എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ 

ഈ ലേലത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം മഞ്ചേരി 
പേരിൽ ഈടു നൽകി ദർ ഘാ സിന്റെ കൂടെ അടക്കം 

റോഡ് സ് ഡിവി ഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 

നിക്ഷിപ്തമാണ്. 
ചെയ്യേണ്ടതാണ്. ദർഘാസുകളും ഡിമാന്റ് ഡാറ്റുകളും 
രജി സ് ട്രേഡ് തപാൽ/ സ് പീഡ് പോസ്റ്റ് വഴി മാത്രമേ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
സ്വീകരിക്കുകയുള്ളു. കരാറുകാർ അവരവരുടെ നിലവിലുള്ള 

കാര്യാലയം, മഞ്ചേരി. - എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ദർഘാസിനോ 
ടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന 
കരാറുകാർ ദർഘാസ് സഹിതം നിർദ്ദിഷ്ട ഫോറത്തിൽ ഉള്ള 

ദർഘാസ് പരസ്യം 
ഒരു പ്രാഥമിക കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ ടൈപ്പ് 
ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസിനോടൊപ്പം -- നമ്പർ ഇ .എൽ.എസ്. ഡി. ടി.എൻ./ 19 / 2012 -13. 2012 നവംബർ 13 . 
അ നു ബന്ധം 2 - ൽ പറഞ്ഞിട്ടുള്ള റിക്വസിഷ ൻ ഫോർ 
ഇ പേയ്മെന്റ് നിർബന്ധമായും അടക്കം ചെയ്യേണ്ടതാണ്. 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെ 
അല്ലാതെ സമർപ്പിക്കുന്നദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

പറയുന്ന പ്രവൃത്തികൾക്ക് പൊതു മ രാ മത്ത് വകു പ്പിൽ 
ഈ പ്രവൃത്തികൾ എല്ലാംതന്നെ സമയബന്ധിതമായി രജിസ്റ്റർചെയ്ത ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽ നിന്നും 
പൂർത്തീകരിക്കേണ്ടതിനാൽ അതിനുള്ള സജ്ജീകരണങ്ങളും ദർഘാസുകൾ 2 -1- 2013, 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
സാമ്പത്തിക സ്ഥിതിയും ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേ 

കമ ദർഘാസ് നമ്പരും 

നിരത 
ണ്ടതാണ്. ദർഘാസുകൾ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 

നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 

-- അടങ്കൽ തുകയും 
വിവരങ്ങൾ ആ ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 

- (1) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

പുനർ ദർഘാസ് 
കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ്, 

1 161/ 2012 - 13 - കൊയിലാണ്ടി പൊതുമരാമത്ത് 
നിരത്തുകൾ വിഭാഗം, 

- ( ഒപ്പ്) 

വകുപ്പ് റോഡ്സ് സബ്ബ് ഡിവിഷനിൽ 
പാലക്കാട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

കമ്പ്യൂട്ടർ പ്ലഗ്ഗ ക ൾ സ്ഥാ പി ക്ക ലും 
വൈദ്യുതീകരണവും - 30, 111. 

162/ 2012 - 13 - മടവൂർ ഗ്രാമപഞ്ചായത്തിലെ 
ദർഘാസ്/പുനർ ലേലപ്പരസ്യം 

വ ള്ളാട്ടു മ്മ ൽ സ ബ്ബ് സ ന റി ന 
വൈദ്യുതീകരണം - 83,202 

2 ,100 
നമ്പർ എ1- 7827 / 2012 . 

- 2012 ഡിസംബർ 12. 

3 163/ 2012 - 13 - കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീ 
- പൊതു മരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം, മഞ്ചേരി 

സിലെ പുതുതായി പണിത വരാന്തയുടെ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന്റെ അധികാര പരി 

വൈദ്യുതീകരണം - 22 ,936 
ധി യിൽ വരുന്ന തിരൂർ റോഡ് സ് സെക്ഷന്റെ കീഴിൽ 

164 / 2012 - 13 -- കാക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 
തിരൂർ-ചമ വട്ടം റോഡിൽ കി . മീ . 0 / 670 - നും 2 / 650 - നും 

ഈന്താട് സാംസ്കാരിക നിലയത്തിന്റെ 
ഇടയിൽ, ബി . പി . അങ്ങാടി- കുറ്റിപ്പുറം റോഡിൽ കി . മീ . 

വൈദ്യുതീകരണം 21,010 
0/ 500 - നും 0/520 - നും ഇടയിൽ സ്ഥിതിചെയ്യുന്നതും സർക്കിൾ 

165/ 2012 -13 -- കിഴക്കോത്ത് ഗാ മ പഞ്ചാ യ 
സർവ്വേ റിപ്പോർട്ട് നമ്പർ 17 / 2012 - 13 ( പകാ രമുള്ള 

ത്തിലെ ആ വിലോറ സബ് സെന്ററിന്റെ 
പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതുമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന 

വൈദ്യുതീകരണം - 93, 956 

2 ,400 


(2 ) 


800 


2 


600 


600 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


( 2) 


| ( 2) 


( 3 ) 


1, 150 


750 


3, 500 


22 


1, 050 


23 


950 


20 180 / 2012 - 13 - കോഴിക്കോട് വെള്ളിമാടുകുന്ന് 

എൻ. ജി . ഒ. ക്വാർട്ടേഴ്സ് ( ഫ്ളാറ്റ് ടൈപ്പ് നമ്പർ 
ബി -6 -രണ്ടാം നില ) പുനർ വൈദ്യുതീകരണം - 

44, 365 
| 21 181/2012 -13 - കോഴിക്കോട് പാവമണി റോഡിലെ 

പോലീസ് ക്വാർട്ടേഴ്സിന്റെ ( ഫ്ളാറ്റ് ടൈപ്പ്-നമ്പർ 
ബി 36 -രണ്ടാം നില ) അടിയന്തിര പുനർ 

വൈദ്യുതീകരണം- 29 ,565 
- 182/ 2012 -13 - കോഴിക്കോട് വെള്ളിമാടുകുന്ന് 
എൻ. ജി. ഒ. ക്വാർട്ടേഴ്സ് ( ഫ്ളാറ്റ് ടൈപ്പ് നമ്പർ 
സി - 88-താഴെ നില ) പുനർ വൈദ്യുതീകരണം - 

41, 236 
183/ 2012 -13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
ഐ . സി. ഡി. ബ്ലോക്കിലെ വാർഡ് 2 - ലും 3 - ലും 
ഇലക്ട്രിക് ബെൽ സ്ഥാപിക്കലും ഓപ്പറേഷൻ 
തിയേറ്ററിൽ പ്ലസ്റ്റുകൾ സ്ഥാപിക്ക ലും 

36, 829 
24 184 / 2012 -13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ആശുപത്രിയിലെ ഡഗ് സ്റ്റോറിൽ സീലിംഗ് 
ഫാ നു ക ളും ട ബ് ഫിറ്റിം ഗു ക ളും 

സ്ഥാപിക്കൽ - 14,819 
25 185/ 2012 -13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ആശുപത്രിയിലെ ഒന്നാം നിലയിലെ കാഷ്വാലി 
റ്റിയിലെ ഡോക്ടേഴ്സ് റൂം സ്റ്റാഫ് നഴ്സ് റൂം 

ാഫ് റൂം (ആണുങ്ങളും പെണ്ണുങ്ങളും) 
എന്നിവിടങ്ങളിലെ വൈദ്യുത അറ്റകുറ്റപണികൾ - 
14,517 . 


900 


166 / 2012 - 13 - കോഴിക്കോട് ഐ . എം . സി . 
എച്ച്- ൽ പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത 
എക്സറേ മെഷീനുവേണ്ടി വൈദ്യുത 
കണക്ഷൻ ഏർപ്പെടുത്തൽ - 1,38, 867 - 3, 500 
167 / 2012 - 13 - കോഴിക്കോട് മെഡിക്കൽ 
കോളേജിലെ പാത്തോളജി ഡിപ്പാർട്ടുമെന്റിലെ 
ഇമ്മ്യ ൺ പാ ത്ത ാ ള ജി ലാ ബി ഇന്റ 

വൈദ്യുതീകരണം- 1, 40,000 
168 / 2012 - 13 --- കോഴിക്കോട് വെള്ളിമാടുകുന്ന് 
എൻ. ജി . ഒ. ക്വാർട്ടേഴ്സ് നമ്പർ ഡി 37 ആന്റ് 
38- ന്റെ അടിയന്തിര പുനർ വൈദ്യുതീകരണം - 
71, 600 

1, 800 . 
9 169 / 2012 - 13 - കോഴിക്കോട് വെള്ളിമാടുകുന്ന് 
- എൻ. ജി . ഒ . ക്വാർട്ടേഴ് സ് നമ്പർ ഡി 7 

(ഡ്യൂപ്ലക്സ് ടൈപ്പ്) - ന്റെ ടി - 38,956. - 1,000 . 
10 170/ 2012 - 13 - കോഴിക്കോട് വെള്ളിമാടുകുന്ന് 

എൻ. ജി . ഒ. ക്വാർട്ടേഴ്സ് നമ്പർ ഡി 64- ന്റെ 

ടി - 35,242 
11 171/ 2012 - 13 - കോഴിക്കോട് പാവമണി റോഡിലെ 

പോലീസ് ക്വാർട്ടേഴസ്( എ - 10, ഫ്ളാറ്റ് ടൈപ്പ് 
രണ്ടാംനില )- ന്റെ പുനർ വൈദ്യുതീകരണം 
- 46,221 

1,200 
12 172/ 2012 - 13 - കോഴിക്കോട് ജില്ലാ കോടതി 

കോംപ്ലക്സിലെ ജഡ്ജിമാരുടെ ക്വാർട്ടേഴ് 
നമ്പർ എ1- ന്റെ ടി - 1,60,243 

4 , 100 
- 13 173 / 2012 - 13 - കോഴിക്കോട് ജില്ലാ കോടതി 

കോംപ്ലക്സിലെ ജഡ്ജിമാരുടെ ക്വാർട്ടേഴ്സ് 
നമ്പർ എ2- ന്റെ ടി - 1,57,461 

4, 000 
14 174/ 2012-13 - കോഴിക്കോട് കൂടത്തായി പുതുതായി 

നിർമ്മിച്ച വെറ്ററിനറി ഡിസ്പെൻസറിയുടെ 
വൈദ്യുതീകരണം - 1,22 , 124 

3 , 100 
175 /2012 -13- കോഴിക്കോട് ഗവ . മോഡൽ ഹയർ 

സെക്കന്ററി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച് 
മിനി തിയേറ്ററിന്റെ വൈദ്യു തീ ക രണം 
1,06,475 

- 2,700 
ദർഘാസ് 
16 176 / 2012 - 13 - കോഴിക്കോട് ഗവ. ടീച്ചേഴ്സ് 

എഡ്യൂക്കേഷൻ കോളേജിലെ ഓഡിറ്റോറി 
യത്തിന്റെ അടിയന്തിര വൈദ്യുത അറ്റകുറ്റ 

പണികൾ - 12,158 
17 177 / 2012 - 13 - കോഴിക്കോട് എഫ്. എച്ച്. എസ്. 

ട്രെയിനിംഗ്സ്കൂളിന്റെ അടിയന്തിര വൈദ്യുത 

അറ്റകുറ്റപ്പണികൾ - 45,684 
18 178 /2012 - 13 - കോഴിക്കോട് ഗവ . ജനറൽ ആശുപ്രതി 
യിലെ ഒ. പി . കൗണ്ടറിന്റെ വൈദ്യുതീകരണം 

31, 024 
19 179/ 2012 -13 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ 

കോഴിക്കോട് ജില്ലാ ഗവ. എംപ്ലോയീസ് 
ഹൗസിങ്ങ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 
അധിക വൈദ്യുതീകരണം - 24,828 


400 


400 


27 


15 


950 


26 186 / 2012 -13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ആശുപത്രിയിലെ വാർഡ് 19- ന്റെ അടിയന്തിര 
വൈദ്യുത അറ്റകുറ്റപണികളും മെച്ചപ്പെടു 
ത്തലും- 43,547. 

1, 100 . 
187 / 2012 - 13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
ഐ . സി. ഡി. യിൽ സീറ്റ്ലൈറ്റ് സ്ഥാപിക്കലും 
ഗേറ്റിലെ വൈദ്യുതീകരണ പ്രവർത്തിയും 

37, 134 
28 188/ 2012 - 13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ആശുപത്രിയിൽ എസ് ഡി. എസ്. എം . വാർഡ് 
39, 40, 41, 42 എന്നിവിടങ്ങളിലെ അടിയന്തിര 
വൈദ്യുത അറ്റകുറ്റ പണികൾ - 42, 469 - 1, 100 
189/ 2012 - 13 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
കാമ്പസിലെ നഴ്സിംഗ് കോളേജിലെ പ്രവേശന 
കവാടത്തിലും ഒന്നാം വർഷ ബി . എസ്. സി . 
നഴ്സിംഗ് ക്ലാസ് റൂമിലും പവർ പ്ലാന്റുകളും 
സീലിംഗ് ഫാനും ട്യൂബ് ഫിറ്റിംഗ്സുകളും 
സ്ഥാ പിക്ക ലും അ ടി യ ന്തിര വദ ത 

അറ്റകുറ്റപ്പണികളും - 23,726 
30 190 /2012 - 13 - കൊടുവള്ളി പൊതുമരാമത്ത് 

വകുപ്പ് റോഡ്സ് സബ്ബ് ഡിവിഷൻ ഓഫീസിന്റെ 
പുനർ വൈദ്യുതീകരണം- 49, 998 

1,250 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 2, 4 മുതൽ 
8 വരെയും 12 മുതൽ 15 വരെയും 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
300 + വാറ്റ്. 


29 


350 


1 , 150 


600 


800 


650 


1st JAN . 2013] 


PUBLIC WORKS DEPARTMENT 


പ്രവൃത്തി പൂർത്തീകരണ കാലാവധി - ക്രമനമ്പർ 2 , 5, 12 
മുതൽ 15 വരെ 25 ദിവസം, മറ്റുള്ളവയ്ക്ക് 15 ദിവസം. 

കരാ റു കാ രുടെ യോഗ്യത - കമ ന മ്പർ 2 , 5 മുതൽ 
8 വരെയും 12 മുതൽ 15 വരെയും " എ " ബി . വിഭാഗം, 
മറ്റുള്ളവയ്ക്ക് എല്ലാ വിഭാഗവും. 
-- ദർഘാസുകളിൽ പങ്കെ ടു ക്കു വാൻ യോഗ്യ ത യുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില ന 
നികു തിയും ചേർത്ത് ദർഘാസ് ( പമാ ണ ങ്ങ ൾക്കായി 
കോഴി ക്കോട് പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ( ടി ക്കൽ 
ഡി വി ഷ നിൽ 1 - 1 - 2013 - ന് 1 മണിവരെ അപേ ക്ഷി 
ക്കാവുന്നതാണ്. ദർഘാസിന്റെ കൂടെ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ടി നിരതദ്രവ്യവും 


അടക്കംചെയ്ത ദർഘാസുകൾ 2 - 1- 2013 - ന് 4 മണിക്കു മുമ്പായി 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്തു വകു 
പ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 2 - 1- 2013 - ന് 
4.15 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിൽ നിന്നും പവ്യത്തി ദിവസ ങ്ങ ളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇലക്ട്രിക്കൽ വിഭാഗം, 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


